Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


, 


GOVER 
) 


... 


കര 


ക 


രള സർക് 


കള് 


ക്കാർ 


.ക 


VMENT OF 


KERAL 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


| 2016 ആഗസ്റ്റ് 16 

16th August 2016 
1191 കർക്കടകം 32 
32nd Karkadakam 1191 


നമ്പർ 


) 33 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 ശ്രാവണം 25 
25th Sravana 1938 


PART III 
Fisheries Department 


അറിയിപ്പ് 


- ( 1) 


നമ്പർ സി2 / 1413 / 2016 ( 3 ). 

2016 ജൂ ലൈ 23 . 
- എറണാകുളം ജില്ല യിൽ ദേശീയ ജല പാത III - ന്റെ 
വികസനത്തോടനുബന്ധിച്ച് മട്ടാഞ്ചേരി വില്ലേജിലെ വെമ്പിള്ളി 
ഊന്നിനിരയിൽ ഉൾപ്പെട്ട 68 -ാം നമ്പർ സർട്ടിഫിക്കറ്റ് പ്രകാരം 
“ മരവട്ടിക്കപ്പറമ്പിൽ കണ്ടൻകാളി ശങ്കരൻ”എന്നയാളുടെ പേരിൽ 

ലൈസൻസുള്ള മൂന്നാം തരത്തിൽ രജിസ്റ്റർ നമ്പർ 70 - ൽ 
ഒരു വല , 73 - ൽ ഒരു വല എന്നിവ നീക്കം ചെയ്തിട്ടുള്ളതും ടി 
വലയുടെ ലൈസൻസ് 11- 2 -2014 - ലെ സർക്കാർ ഗസറ്റ് ( നമ്പർ 6 ) 
വിജ്ഞാ പനപകാരം റദ്ദ് ചെയ്തിട്ടുള്ള തു മാ കു ന്നു . ടി 
വലകളുടെ നഷ്ടപരിഹാരം, ശ്രീ. ശിവശങ്കരൻ, മരോട്ടിക്കൽ, 
പള്ളുരുത്തി എന്ന വ്യക്തിയുടെ പേരിൽ അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപം/ പരാതിയുണ്ടെങ്കിൽ ടി പരസ്യം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ഈ ഓഫീസിൽ 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ മേൽ വലകളുടെ 
ഫിഷറീസ് വകുപ്പിൽനിന്നും അനുവദിച്ചിരുന്ന 68 -ാം നമ്പർ 
പട്ടയത്തിന്റെ അസ്സൽ കൈമോശം വന്നിട്ടുള്ളതാണ്. ആയത് 

കൈവശം ലഭിച്ചിട്ടുള്ളവർ മേൽപ്പറഞ്ഞ തീയതിക്കകം രേഖാമൂലം 
ആഫീസിൽ അറിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട തീയതിക്കുള്ളിൽ 
അത്തരത്തിലുള്ളആക്ഷേപങ്ങളൊന്നും ലഭിക്കാത്തപക്ഷം 
ടിയാന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ അന്തിമ തീർപ്പ് 
കൽപ്പിക്കുന്നതുമാണ്. 


(2) 
നമ്പർ സി2/ 1431/ 2016( 3). 

2016 ജൂ ലൈ 23. 
-- എറണാകുളം ജില്ലയിൽ ദേശീയ ജല പാത III - ന്റെ 
വികസനത്തോടനുബന്ധിച്ച് മട്ടാഞ്ചേരി വില്ലേജിലെ വെമ്പിള്ളി 
ഊന്നിനിരയിൽ ഉൾപ്പെട്ട 51/ 80 -ാം നമ്പർ സർട്ടിഫിക്കറ്റ് പ്രകാരം 
“ ശങ്കുണ്ണി ഭാര്യ സുഭദ്ര, കുര്യാപ്പിള്ളിൽ, നെട്ടൂർ എന്ന 
വ്യക്തിയുടെ പേരിൽ ലൈസൻസുള്ളമൂന്നാം തരത്തിൽ 
രജിസ്റ്റർ നമ്പർ 76 - ൽ 1/2 വല , 77 - ൽ ഒരു വല എന്നിവ നീക്കം 
ചെയ്തിട്ടുള്ളതും ടി വലയുടെ ലൈസൻസ് 11 - 2 - 2014 - ലെ 
സർക്കാർ ഗസറ്റ് ( നമ്പർ 6) വിജ്ഞാപനപ്രകാരം റദ്ദ് ചെയ്തിട്ടുള്ള 
തുമാകുന്നു . ടി വലകളുടെ നഷ്ടപരിഹാരം , ലൈസൻസിയുടെ 
അവകാശികളിൽ ഒരാളായ ശ്രീ . സി . എസ്. രാജൻകുര്യാപ്പി 
ള്ളിൽ, നെട്ടൂർ എന്ന വ്യക്തിയുടെ പേരിൽ അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപം/ പരാതിയുണ്ടെങ്കിൽ ഈ പരസ്യം 
പസി ദ്ധ പ്പെടുത്തി 15 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ മേൽ വലകളുടെ 
ഫിഷറീസ് വകുപ്പിൽ നിന്നും അനുവദിച്ചിരുന്ന 51 / 80 -ാം 
നമ്പർ പട്ടയത്തിന്റെ അസ്സൽ കൈമോശം വന്നിട്ടുള്ളതാണ്. ആയത് 

കൈവശം ലഭിച്ചിട്ടുള്ളവർ മേൽപ്പറഞ്ഞ തീയതിക്കകം രേഖാമൂലം 
- ആഫീസിൽ അറിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട തീയതിക്കുള്ളിൽ 
അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ലഭിക്കാത്തപക്ഷം 
ടിയാന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ അന്തിമതീർപ്പ് 
കൽപ്പിക്കുന്നതുമാണ്. 
ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം 
( മേഖല ) , എറണാകുളം, 
ഡോ . സലിം അലി റോഡ്, 

( ഒപ്പ്) 
എറണാകുളം- 682 018 . 

ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


